Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL /TV ( N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2016 


सत्यमेव जयते 


കൾ 
GOVERNM 


രള സർക് 


രാർ 


VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


| 2016 മാർച്ച് 15 
15th March 2016 
- 1191 മീനം 2 
2nd Meenam 1191 


നമ്പർ 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


1937 ഫാൽഗുനം 25 
25th Phalguna 1937 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ലഘു ദർഘാസ് പരസ്യം 


ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന അവസാനിക്കുന്ന 
തീയതിയും സമയവും 18 - 3- 2016, 12 മണിവരെ. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 18 - 3 - 2016 , 2 .30 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 18 -3 - 2016, 
3.30 മണി. 


നമ്പർ ജെ . 439 / 2016 . 

2016 ഫെബ്രുവരി 17. 
- തിരുവനന്തപുരം കവടിയാറിൽ പ്രവർത്തിക്കുന്ന കേരള 
സർക്കാർ സ്ഥാപ ന മായ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 
തൃശ്ശൂരിൽ നടക്കുന്ന പൂരം പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 
പ്രദർശനത്തിൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെപവിലിയൻ 
നിർമ്മിക്കുന്നതിനും കമനീയമായി മോടി പിടിപ്പിക്കുന്നതിനും 
അനുബന്ധ ജോലികൾ ചെയ്യുന്നതിനും തയ്യാറുള്ളവരിൽനിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . വിശദവിവരങ്ങൾ 
ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ കവടി യാ റിലുള്ള 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 

അടങ്കൽ തുക - 2 . 25 ലക്ഷം (രണ്ടു ലക്ഷത്തി 
ഇരുപത്തയ്യായിരം രൂപ മാത്രം). 

- നിരതദ്രവ്യം - 2,250 ( പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ 
ഓഫീസർ, ഫാം ഇൻഫർമേഷൻബ്യൂറോ, തിരുവനന്തപുരം- 3 
എന്ന വിലാസത്തിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ്). 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ- 800 + വാറ്റ്. 
പകർപ്പ് - 400 + വാറ്റ്. 


നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ലഭിക്കുന്ന ദർഘാസുകൾ 
അവ സാന തീയതി യായ 2016 മാർച്ച് 18 -ാം തീയതി 
വൈകുന്നേരം 3.30 മണിക്ക് അപ്പോൾ ഹാജരായിട്ടുള്ള 
ദർഘാസുകാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

- നിരതദ്രവ്യം ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നുള്ള 
ഡിമാന്റ് ഡാഫ്റ്റായി പിൻ സിപ്പൽ ഇൻഫർ മേ ഷ ൻ 
ഓഫീസറുടെ പേരിൽ സമർപ്പിക്കേണ്ടതാണ്. 
-- സർക്കാർ ദർ ഘാ സു കൾക്കുള്ള മറ്റു പൊതു വായ 
നിബന്ധനകൾ ഈ ദർഘാസ് പരസ്യത്തിനും ബാധകമാണ്. 
സർക്കാർ ചട്ടങ്ങൾക്ക് വിധേയമായി ഏത് ഘട്ടത്തിലും 
ദർഘാസ് സ്വീകരിക്കാനും തിരസ്കരിക്കാനുമുള്ള പരിപൂർണ്ണ 
അധികാരം പിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, 


KERALA GAZETTE 


[PART III 


ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിൽ നിക്ഷിപ്തമായിരിക്കും. 
കൂടു തൽ വിവരങ്ങൾ തിരുവ ന ന്ത പുരം കവടിയാറിൽ 
പ്രവർത്തിക്കുന്ന ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ 
ഓഫീസിൽ നിന്നും പ്രവൃത്തിസമയങ്ങളിൽ അറിയാവുന്നതാണ്. 


- നിർമ്മാണ വ്യവസ്ഥകൾ 


1. പവിലിയൻ 14 m x 14 m വിസ്താരത്തിലും മുൻവശം 7 m 
ഉയരത്തിലുമാണ് നിർമ്മിക്കേണ്ടത്. മുൻവശം ചുവടെ 
എഴുതുന്ന വലിപ്പത്തിലും നിർദ്ദേശിക്കുന്ന സാധനങ്ങൾ 

ഉപയോഗിച്ചും കലാപരമായി നിർമ്മിക്കേണ്ടതാണ്. 
2. ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള അലങ്കാരങ്ങളും 
മറ്റ് ഗ്രാഫിക് വർക്കുകളും പരിപൂർണ്ണമായി പ്രകൃതിദത്ത 
വിഭവങ്ങൾകൊണ്ട് നിർമ്മിക്കേണ്ടതാണ്. 


3. എല്ലാ ഭാഗവും ചിത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള നിറം 

അപക്സ് ഉപയോഗിച്ച് പെയിന്റ് ചെയ്യേണ്ടതാണ്. 
4. അക്ഷരങ്ങൾ 3 cm കനത്തിലും 10 cm ഉയരത്തിലും 

തെർമോക്കോളിൽ കട്ട് ചെയ്ത് ഒട്ടിക്കണം. 
5. പവിലിയന്റെ ഉൾവശം ഉയരം 3/ 4 m ആയിരിക്കണം. 

മേൽത്തട്ട് മേൽത്തരം തുണിഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. 
ഉൾവശത്തെ ചുവരുകൾ 4 mm പ്ലവുഡ്കൊണ്ടും 

പട്ടിയലുംകൊണ്ട് നിർമ്മിക്കേണ്ടതാണ്. 
6. ഓഫീസിൽ നിന്നും നൽകുന്ന ഫോട്ടോ പ്രിന്റുകൾ, മറ്റ് 

വിവരണങ്ങൾഎന്നിവ കലാപരമായി ഡിസൈൻ ചെയ് 
ഉചി ത മായ അള വിലുള്ള പിന്റുകൾ തയ്യാറാക്കി 
പവിലിയനിൽ ഡിപ്ലേചെയ്യേണ്ടതാണ്. 
- 75 cm പൊക്ക ത്തിലും 50 cm വീതി യിലും 2 .5 m 
വിസ്തൃതിയിലും ആർക്ക് കൗണ്ടർ നിർമ്മിച്ച് അതിൽ 
വച്ച് പൂട്ടുന്നതിനുള്ള സംവിധാനം ചെയ്യേണ്ടതാണ്. 
8. പവിലിയന്റെ മധ്യഭാഗത്തായി 3 m ചതുരത്തിൽ 75 cm 
ഉയരത്തിൽ 5 cm പട്ടിയൽകൊണ്ട്ഡിസൈൻ വേലി 
നിർമ്മിക്കുക, ഇതിനുള്ളിലായി 24 m ചതുരത്തിൽ 
75 cm ഉയരത്തിലും ഫ്ലൈവുഡും പട്ടിയലും കൊണ്ട് 
എക്സിബിറ്റ്സ് വയ്ക്കുന്നതിനുള്ള ഒരു തട്ട് തയ്യാറാക്കി 
വശങ്ങൾ ഫ്ലൈവുഡ്കൊണ്ട് മറക്കേണ്ടതാണ്. ഈ 
തട്ടിന് മധ്യ ഭാഗത്തായി ഒരു മീറ്റർ ചതു ര ത്തിലും 
1.5 മീറ്റർ പൊക്കത്തിലും മൂന്നു തട്ടുകളോടുകൂടിയ 
ഷോക്കേസ് അക്രിലിക് ഷീറ്റുകൊണ്ടും അലൂമിനിയം 
ഫ്രയിംകൊണ്ടും മനോഹരമായി തയ്യാറാക്കേണ്ടതാണ്. 
പവിലിയന്റെ പിൻഭാഗത്തായി കൃഷിവകുപ്പ് വിൽപ്പന 
കേന്ദ്രത്തിനായി 5 m നീളത്തിലും 3.5 m വീതിയിലുമുള്ള 
സ്റ്റാൾ മുകളിലും വശങ്ങളിലും വെള്ളത്തുണി തട്ടി 
പിടിപ്പിച്ച് തയ്യാറാക്കേണ്ടതാണ്. ഇതിൽ വിൽപ്പന 
വസ്തുക്കൾ വയ്ക്കുന്നതിനുള്ള പ്രദർശനത്തട്ടുകൾ 
അഞ്ചെണ്ണം പട്ടിയലും ക്ലൈവുഡും കൊണ്ട് നിർമ്മിച്ച് 
കളർ ചെയ്യേണ്ട താ ണ്. വിൽപ്പന ശാലയ്ക്കുവേണ്ടി 
75 സെ . മീറ്റർ ഉയരത്തിലും 50 സെ . മീറ്റർ വീതിയിലും 
5 m നീളത്തിലും ഒരു കൗണ്ടർ നിർമ്മിക്കണം. 


10 . 3 m x 2 m അള വിലുള്ള ഒരു സ്റ്റോർ മുറി 

പവിലിയന്റെ പുറകിലായി തയ്യാറാക്കേണ്ടതാണ്. ഫാം 
ഇൻഫർമേഷൻബ്യൂറോയിലെ ഓഡിയോ വിഷ്വൽ 
ഉപകരണങ്ങൾ, കമ്പ്യൂട്ടർ എന്നിവ സുരക്ഷിതമായി 
സൂക്ഷി ക്കു ന്ന തി നുള്ള സംവി ധാനം ഇതിൽ 

ഒരുക്കേണ്ടതാണ്. 
11 . പവിലിയനുള്ളിൽ തറ നിരപ്പാക്കിമണൽ വിരിച്ചതിനുശേഷം 

മേൽത്തരം കാർപെറ്റ് വിരിച്ച് തയ്യാർ ചെയ്യേണ്ടതാണ്. 
12. പവിലിയനുള്ളിൽ പ്രദർശിപ്പിക്കുന്നതിനുവേണ്ടി വിവിധ 
സ്ഥലങ്ങളിൽനിന്നും ശേഖരിക്കുന്ന പച്ചക്കറി/ ഫലവർഗ്ഗ 

തൈകൾ വച്ചു പിടിപ്പി ക്കു ന്ന തി നാ വ ശ്യ മായ 30 
ചെടിച്ചട്ടികളും ( 45 cm size ) പോട്ടിംഗ് മിശ്രിതവും 

കരാറുകാരൻ ലഭ്യമാക്കേണ്ടതാണ്. 
13. പവിലിയനിലേക്കാവശ്യമായ എഴുത്ത് ബോർഡുകൾ 

(ഉദ്ദേശം 20 എണ്ണം 30 cm ) നിർദ്ദേ ശാ നു സ രണം 
വിനൈൽ സ്റ്റിക്കറിൽ തയ്യാറാക്കി നൽകേണ്ടതാണ്. 
14. പ്രദർശന കവാടത്തിന് അടച്ച് ഉറപ്പുള്ള വാതിലുകൾ 

സ്ഥാപിക്കേണ്ടതാണ്. 
15. റിസപ്ഷൻ കൗണ്ടർ കമനീയമായി ചെയ്യേണ്ടതാണ്. 
16. പവിലിയനിൽ പ്രദർശിപ്പിക്കേണ്ടതിന് 40 ” LED T . V., 

D . V. D . Player എന്നിവ കരാറുകാരൻ സജ്ജമാക്കേണ്ടതാണ്. 
17. പ്രദർശന ഹാളിന് ആവശ്യമായ ലൈറ്റുകൾ, പ്ലേറ്റുകൾ, 

ഫാനുകൾ എന്നിവ നിർദ്ദേശാനുസരണം ഘടിപ്പിക്കേണ്ട 
താണ്. 
18. പ്രദർശനം അവസാനിക്കുന്നതു വരെ പവിലിയനിൽ 
ഉണ്ടാകുന്ന കേടുപാടുകൾ കരാറുകാരൻ സമയബന്ധിത 

മായി പരിഹരിച്ചുതരേണ്ടതാണ്. 
- 19. പവിലി യ നിലെ ആ വ ശ്യ ത്തി ലേക്ക് 10 പ്ലാസ്റ്റിക് 

ക സ ര കൾ എക് സി ബി ഷൻ കാല യ ള വിൽ 

ലഭ്യമാക്കേണ്ടതാണ്. 
| 20. പവിലിയന്റെ അളവിലും മാതൃകയിലും ഒഴിവാക്കാനാവാത്ത 

എന്തു മാറ്റങ്ങളും നിർദ്ദേശിക്കുന്നതിനും പ്രിൻസിപ്പൽ 
ഇൻഫർമേഷൻ ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കും. 
ഇതി ന നു സ രിച്ച് പി വി ലി യൻ പണികൾ പൂർത്തി 
- യാക്കുവാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും. 
21. ദർഘാസ് വ്യവസ്ഥകളിൽ അനിവാര്യമായിവരുന്ന 

മാറ്റങ്ങൾ വരുത്തുന്നതിനും കാരണം കാണിക്കാതെ 
ദർഘാസുകൾ നിരസിക്കുന്നതിനുമുള്ള അധികാരം 
പിൻ സി പ്പൽ ഇൻഫർ മേ ഷ ൻ ഓ ഫീ സറിൽ 

നിക്ഷിപ്തമായിരിക്കും. 
22. എല്ലാ പവിലിയൻ ജോലികളും റെന്റ് അടിസ്ഥാനത്തിലാണ് 

പൂർത്തിയാക്കേണ്ടത്. 
- 23. സർക്കാർ ദർഘാസുകൾക്കുള്ള മറ്റു വ്യവസ്ഥകൾ 

ഇതിനും ബാധകമായിരിക്കും. 


ഫാം ഇൻഫർമേഷൻബ്യൂറോ, 

( ഒപ്പ്) 
കവടിയാർ പി . ഒ ., 

പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ 
തിരുവനന്തപുരം- 3. 

ഓഫീസർ. 


252 


